Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 9 





MMA O a, 9th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 മകരം 27 6 
Vol. X Thiruvananthapuram, 27th Makaram 1196 No. 





1942 മാഘം 20 


Tuesday 20th Magha 1942 








PART IV 


Private Advertisements and Miscellaneous 
Notifications 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


953 





(3) 


നമ്പര്‍ സി1-248/2021. 2021 ജനുവരി 15. 


വൈക്കം താലൂക്കില്‍ നടുവിലെ വില്ലേജില്‍ 
കിക്കുംചേരി വടക്കേമുറിയില്‍ ശിവ്ര്രിയയില്‍ വീട്ടില്‍ 
ഗോപാലകൃഷ്ണന്‍ നായര്‍ 2-5-2018-G3 മരണമടഞ്ഞിട്ടു 


ള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വസ്തു, ബാങ്ക്‌ 


സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചുതരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 


ശ്രീദേവി ജി. നായര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
നടുവിലെ, കുലശേഖരമംഗലം വില്ലേജാഫീസര്‍മാര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ ടിയാന്‍ 2-5-2018-ല്‍ മരണമടഞ്ഞിട്ടുളളതാണെന്നും 
ടിയാന്റെ അവകാശികളായി താഴെ വിവരിക്കുന്ന 3 (മൂന്ന്‌) പേര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീദേവി ജി. നായര്‍ ഭാര്യ 74 
2 ഗണേഷ്‌ ജി. നായര്‍ മകന്‍ 44 
3 NOL) എസ്‌. നായര്‍ മകള്‍ 41 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ ടി 
ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 1 മുതല്‍ 3 വരെയുള്ളവരെ പരിഗണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശിീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ സി1-313,/2021. 2021 ജനുവരി 15. 


വൈക്കം താലൂക്കില്‍ നടുവിലെ വില്ലേജില്‍ പടിഞ്ഞാറ്റും 
ചേരി വടക്കേമുറി കരയില്‍ പാര്‍വൃതി വിഹാര്‍ വീട്ടില്‍ 
എല്‍. തങ്കമ്മ 22-11-201-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാളുടെ പേരിലുള്ള അനന്തരാവകാശ സാക്ഷ്യപത്രം സാത്ത്‌ 
ഇന്ത്യന്‍ ബാങ്ക; വൈക്കം ശാഖയില്‍ ഹാജരാക്കുന്നതിനും മറ്റ്‌ 
വിവിധ ആവശ്യങ്ങള്‍ക്കുമായി അനുവദിച്ചുതരണമെന്ന്‌ കാണിച്ച്‌ 
പരേതയുടെ മകന്‍ ടി. കെ. രമേഷ്‌ കുമാര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ നടുവിലെ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
എല്‍. തങ്കമ്മ 22-11-2016-ലൂം ഭര്‍ത്താവ്‌ കൃഷ്ണപിള്ള വളരെ 
മുമ്പും മകന്‍ പത്മകുമാര്‍, റ്റി. കെ. 2-3-2007-ലും 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ അവകാശികളായി 
താഴെ വിവരിക്കുന്ന 2 (രണ്ട്‌) പേര്‍ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ടി. കെ. രമേഷ്‌ കൂമാര്‍ മകന്‍ 61 
2 പ്രിയജം പത്മകുമാര്‍ പരേതനായ 
മകന്‍ 
പത്മകുമാര്‍, റ്റി. കെ.യുടെ മകള്‍ 25 


Gaz. No. 6/2021/DTP (CLR). 


95 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 
ആയതിനാല്‍ ടി ആവശൃത്തിലേക്കായി പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി 1-ം 2-0 കക്ഷികളെ 
പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശിീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ലവും ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി1-9555/2020. 2021 ജനുവരി 8. 


വൈക്കം താലൂക്കില്‍ വെള്ളൂര്‍ വില്ലേജില്‍ വെള്ളൂര്‍ 
കരയില്‍ തയ്യില്‍ വീട്ടില്‍ മാത്യൂസ്‌, റ്റി. സി. 9-12-2020-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വസ്തു, 
CIB, ഇന്‍ഷ്വറന്‍സ്‌, സര്‍വ്വീസ്‌ സംബന്ധമായ ആനുകൂല്യം 
ലഭിക്കുന്നതിനും, ആശ്രിത നിയമനം ലഭിക്കുന്നതിനും മറ്റ്‌ 
വിവിധ ആവശ്ുങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചുതരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
ബിന്‍സി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വെള്ളൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 9-12-2020-ല്‍ മരണ 
മടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 3 (മുന്ന്‌) പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബിന്‍സി ഭാര്യ 47 
2 മോസസ്സ്‌ മാത്യൂസ്‌ മകന്‍ 24 
3 ജേക്കബ്‌ മാത്യൂസ്‌ [ഴി 18 


പരേതന്റെ പിതാവ്‌ ചാക്കോ നേരത്തെ മരണപ്പെട്ടിട്ടുള്ളതും 
മാതാവ്‌ ഏലിക്കുട്ടി ജീവിച്ചിരിക്കുന്നതുമാണ്‌. ആയതിനാല്‍ ടി 
ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 1 മുതല്‍ 3 വരെയുള്ളവരെ പരിഗണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചു നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
വൈക്കം തഹശിീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 


സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ലവും ലഭിക്കുന്ന 
പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
വൈക്കം. തഹശീല്‍ദാര്‍. 





Kanjirappally Taluk 


പരസ്യം 


നമ്പര്‍ സി2-3332//2020. 2021 ജനുവരി 8. 


കാഞ്ഞിരപ്പള്ളി താലൂക്കില്‍ കൂവപ്പള്ളി വില്ലേജില്‍ 
കൂറുവാമൂഴി പി. ഒ.യില്‍ വട്ടക്കയം വീട്ടില്‍ ഷംസുദീന്‍ 
8/0 സെയ്ദുമുഹമ്മദ്‌ എന്നയാള്‍ 11-1-2020-ലും ടിയാന്റെ ഭാര്യ 
സലീന 9-3-2019-ലും മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിന്‌ പരേതരുടെ അനന്തരാവ 
കാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കണമെന്നും കാണിച്ച്‌ 
ടിയാളുകളുടെ മകന്‍ ബാദുഷാ, വി. എസ്‌. വട്ടക്കയം വീട്ടില്‍ 
കുറുവാമുഴി പി. ഒ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കുവപ്പള്ളി 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതരുടെ അനന്തരാവകാശികളായി താഴെ പേര്‌ 
ചേര്‍ത്തിട്ടുള്ളവര്‍ മാത്രമാണ്‌ ഉള്ളതെന്നറിയുന്നു. 


954 


KERALA GAZETTE 


[Parr 111 





ക്രമ പേര്‌ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സീനാ വി. ഷംസുദീന്‍ മകള്‍ 31 
2 ഷെഫീന ഇബ്രാഹിം ss 29 
3 ഷാഹിന ബിനുകുമാര്‍ 58 27 
4 ബാദൂഷാ, വി. എസ്‌. മകന്‍ 25 
(ഷംസുദീന്‍ എന്നയാളുടെ മാതാപിതാക്കള്‍ 


ജീവിച്ചിരിപ്പില്ല.) 


മേല്‍ പറഞ്ഞിരിക്കുന്നവരാണ്‌ പരേതരുടെ അനന്തരാ 
വകാശികളെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ .പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാഞ്ഞിരപ്പളളി തഹ ശീല്‍ദാര്‍ക്ക്‌ രേഖാമൂലം നേരിട്ട്‌ 
സമര്‍പ്പിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്കുശേഷമോ 
തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 


കാഞ്ഞിരപ്പള്ളി. തഹശീൽദാർ. 





IDUKKI DISTRICT 
Devikulam Taluk 
പരസ്യം 


() 


റഫ. 2213-4422 /2020. 2020 ആഗസ്റ്റ 5. 


ദേവികുളം താലൂക്കില്‍ മാങ്കുളം വില്ലേജില്‍ 
തൈപ്പറമ്പില്‍ വീട്‌, മുനിപാറ, മാങ്കുളം, കുര്യാക്കോസ്‌ ചാക്കോ 
എന്നയാള്‍ 30-7-2018-90 തീയതിയില്‍ മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 
പരേതന്റെ മരണാനന്തര ആനുകൂല്യങ്ങള്‍ ലഭിക്കുന്നതിനും 
മറ്റ്‌ ആവശ്ൃങ്ങള്‍ക്കുമായി അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കുന്നതിനായി മകന്‍ ഷാജി കുര്യാക്കോസ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീ സര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


കാണുന്നവര്‍ മാത്രമാണുളളതെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷ്വാജി കുര്യാക്കോസ്‌ മകന്‍ 58 
2 ജെയിംസ്‌, കെ. ല്‍ 54 
3 തോമസ്‌ കുര്യാക്കോസ്‌ ം 51 


മേല്‍പ്പറഞ്ഞവരെ മാത്രം ഉള്‍പ്പെടുത്തി ഒരു അനന്തരാ 
വകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നതെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കില്‍ 
ആയത്‌ ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം ദേവികുളം തഹശിീല്‍ദാരെ നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയപരിധിക്കുശേഷമോ 


തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ 
ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല. 


96 


(2) 


റഫ. 22813-2522 /2020. 2020 ആഗസ്റ്റ 5. 


ദേവികുളം താലൂക്കില്‍ മൂന്നാര്‍ വില്ലേജില്‍ 
മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ്‌, ചൊക്കനാട്‌ സൌത്ത്‌ ഡിവിഷന്‍, 
മാട്ടുപ്പെട്ടി, മൂന്നാര്‍ രാമര്‍ എന്നയാള്‍ 
തീയതി മരണപ്പെട്ടിട്ടു ള്ളതാണ്‌. പരേതന്റെ മരണാനന്തര 
ആനുകൂല്യങ്ങള്‍ ലഭിക്കുന്നതിനും മറ്റ്‌ ആവശ്യങ്ങള്‍ക്കുമായി 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കുന്നതിനായി ഭാരൃ 
ലക്ഷ്മി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജ്‌ 


26-9-2019-90 


ആഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതന്റെ അനന്തരാവകാശി 
കളായി താഴെ കാണുന്നവര്‍ മാര്രമാണുളളതെന്ന്‌ 
അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലക്ഷ്മി ഭാരൃ 65 

2 കറുപ്പസാമി മകന്‍ 45 

3 അമൃതരാജ്‌ ം 44 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


മേല്‍പ്പറഞ്ഞവരെ മാദ്രം ഉള്‍പ്പെടുത്തി ഒരു അനന്തരാ 
വകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കില്‍ 
ആയത്‌ ഈ പരസും കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം ദേവികുളം തഹശീല്‍ദാരെ നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയപരിധിക്കുശേഷമോ 
തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ 
ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല. 


(3) 


റഫ. ജി3-4954/2020. 2020 ആഗസ്റ്റ 5. 


ദേവികുളം താലൂക്കില്‍ മൂന്നാര്‍ വില്ലേജില്‍ 
പെരിയവര എസ്റ്റേറ്റ്‌, ടോപ്പ്‌ ഡിവിഷന്‍ മൂന്നാര്‍, മുനിയമ്മാള്‍ 
എന്നവര്‍ 26-3-2019-90 തീയതി മരണപ്പെട്ടിട്ടു ള്ള താണ്‌. 
പരേതയുടെ മരണാനന്തര ആനുകൂല്യങ്ങള്‍ ലഭിക്കുന്നതിനും 
മറ്റ്‌ ആവശ്ുങ്ങള്‍ക്കുമായി അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കുന്നതിനായി മകള്‍ മുനീശ്വരി സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
പരേതയുടെ അനന്തരാവകാശിയായി താഴെ കാണുന്നവര്‍ 


മാത്രമാണുള്ളതെന്ന്‌ അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
മുനീശ്ചരി മകള്‍ 42 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


മേല്‍പ്പറഞ്ഞവരെ മാത്രം ഉള്‍പ്പെടുത്തി ഒരു അനന്തരാ 
വകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കില്‍ 
ആയത്‌ ഈ പരസും കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം ദേവികുളം തഹശീല്‍ദാരെ നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയപരിധിക്കുശേഷമോ 
തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ 
ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല. 


